O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18381 


Revenue Department 


28th December 2021 


Kollam District 


Punalur Taluk 


NOTICE 


നമ്പർ : ജി 2 -9229 / 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സനീഷ് എ ഇടയം ഷീജ ഭവൻ വീട്ടിൽ 
എന്നയാളുടെ അവകാശിക്ക് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി -1 കോടതിയിൽ നിന്നും തുക 

കൈപ്പറ്റുന്നതിനുള്ള ആവശ്യത്തിനും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അറയ്ക്കൽ വില്ലേജിൽ പരേതൻറെ മാതാവ് ഷീജ , , ബോധിപ്പിച്ച അപേക്ഷ അറയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശിയായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ അവിവാഹിതനായിരുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജ 


മാതാവ് 


46 


നമ്പർ : ജി 2 -9481 / 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ കുളത്തൂപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി പി പളനിയാണ്ടി ആർ പി എൽ 2 
എഫ് കോളനിയിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തൂപ്പുഴ വില്ലേജിൽ പരേതൻറെ മകൻ രാധാകൃഷ്ണൻ , 
ബോധിപ്പിച്ച അപേക്ഷ കുളത്തൂപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-09-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ ഭാര്യ , മാതാവ് , മകൻ ഷൺമുഖം എന്നിവർ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശിവനാഥൻ 


മകൻ 


67 


2 


65 


3 


രാധാകൃഷ്ണൻ 

മകൻ 
നയിനി ( മരണപ്പെട്ട മകൻ ഷൺമുഖത്തിൻറെ ഭാര്യ ) 

മകന്റെ ഭാര്യ 
കേശവൻ എസ് ( മരണപ്പെട്ട മകൻ ഷൺമുഖത്തിന്റെ മകൻ ) | പൗത്രൻ 


64 


4 


40 


നമ്പർ : ജി 2 -9240 / 2021 


19-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18382 


KERALA GAZETTE 


Part III 


അ 


അപേക്ഷ 


പുനലൂർ താലൂക്കിൽ കരവാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലളിത പൂങ്കാവിൽ വീട്ടിൽ എന്നയാളുടെ 
അവകാശികൾക്ക് ബാങ്ക് , വസ്തു എന്നിവ സംബന്ധമായതും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരവാളൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് പി കെ രാജൻ , , ബോധിപ്പിച്ച 

കരവാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-09-2014 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ അവിവാഹിതനായ മകൻ സൂര്യകുമാർ മുൻപിനാലെ 
മരണപ്പെട്ട് പോയിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
ഭർത്താവ് 


1 


| പി കെ രാജൻ 


73 


2 


ബാബുരാജ് 


| മകൻ 


43 


നമ്പർ : ജി 2 -9236 / 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ ഏരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിൽ വി കെ മിഥിലയിൽ എന്നയാളുടെ 
അവകാശികൾക്ക് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാജരാക്കുന്നതിനും വസ്തു സംബന്ധമായ ആവശ്യത്തിനും മറ്റ് ഇതര 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏരൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മഞ്ജു , 
ബോധിപ്പിച്ച അപേക്ഷ ഏരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മഞ്ജ 


ഭാര്യ 


44 


2 


| മകൻ 


21 


മിഥുൻ ജ്യോതിസ് എസ് എം 
| ലക്ഷ്മിക്കുട്ടിയമ്മ 


3 


മാതാവ് 


69 


നമ്പർ : ജി 2 -91711 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കോശി എബ്രഹാം പൊടിയാട്ടുവിള 
സാക്ഷ്യ സദനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , വസ്തു എന്നിവ സംബന്ധമായതും മറ്റ് ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അറയ്ക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഡോളി കോശി , , 
ബോധിപ്പിച്ച അപേക്ഷ അറയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൂന്നാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18383 


Revenue Department 


28th December 201 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഡോളി കോശി 


ഭാര്യ 


44 


2 


മകൾ 


22 


| ആദിത്യ ജയ്ൻ കോശി 
അലാനാ എലിസബത്ത് കോശി 


3 


മകൾ 


17 


നമ്പർ : ജി 2 -9198ി 2021 


19-11-2021 


പുനലൂർ താലൂക്കിൽ അലയമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുജിത്ത് ഇളവൂർ സുജിത്ത് 
വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനും മറ്റ് ഇതര 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അലയമൺ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
രേവതി എം , , ബോധിപ്പിച്ച അപേക്ഷ അലയമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . രണ്ടാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലുമാണ് . ബാങ്ക് സംബന്ധമായ ആവശ്യം ഒന്നാം കക്ഷി നടത്തുന്നതിന് മൂന്നാം കക്ഷി സമ്മതമൊഴി 
നൽകിയിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രേവതി എം 


ഭാര്യ 


23 


2 


മകൾ 


03 


സഹസ്ര സുജിത്ത് 
ലിസ്സി 


3 


മാതാവ് 


50 


നമ്പർ : ജി 2 -9564 2021 


29-11-2021 


പുനലൂർ താലൂക്കിൽ തിങ്കൾകരിക്കകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നസീമ വലിയേല കുളത്തൂപ്പുഴ 
ഷാമൻസിലിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ വാഹന അപകട ഇൻഷ്വറൻസ് തുക ലഭിക്കുന്നതിന് എം എ 
സി റ്റി യിൽ ഹാജരാക്കുന്നതിനും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തിങ്കൾകരിക്കകം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ സെയ്നുലാബ്ദീൻ , , ബോധിപ്പിച്ച അപേക്ഷ തിങ്കൾകരിക്കകം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 15-05-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . നാലാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


55 


2 


കെ സെയ്നുലാബ്ദീൻ 
മുഹമ്മദ് ഷാ എസ് 
ഫൈസൽഷാ എസ് 


മകൻ 


26 


3 


| മകൻ 


18 


4 


ഷിഫാന 

എസ് 


മകൾ 


16 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18384 


KERALA GAZETTE 


Part III 


5 


റംലാബീവി 


മാതാവ് 


64 


6 


ഹംസ 


പിതാവ് 


72 


നമ്പർ : ജി 2 -9376 / 2021 


24-11-2021 


പുനലൂർ താലൂക്കിൽ വാളക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലില്ലി കലയനാട് കാഞ്ഞിരംവിള വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പ്രോവിഡൻറ് ഫണ്ട് കൈപ്പറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാളക്കോട് വില്ലേജിൽ പരേതയുടെ മകൾ രാജി , 
ബോധിപ്പിച്ച അപേക്ഷ വാളക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും അവിവാഹിതനായ മകൻ രാജനും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജി 


മകൾ 


38 


2 


രജി എൽ 


മകൾ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18385 


Revenue Department 


28th December 2021 


തിരുത്തൽ പരസ്യം 


നമ്പർ ജി2-7281 2021 . 


2021 ഡിസംബർ 1 . 


19-10-2021 -ാം തീയതിയിലെ 41 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 8362 - ൽ പ്രസിദ്ധീകരിച്ച ജി 2 . 7281 / 2021 -ാം നമ്പർ 
പരസ്യത്തിൽ പരേ തന്റെ മര ണ ത്തീ യതി " 1 - 4 -2021 ' ' എന്നുള്ളത് " 1-4 - 2020 ' ” എന്ന് തിരു ത്തി 
വായിക്കേണ്ടതാണ് . 


ee 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:57:18 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


